o 


Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV (N )/634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


n 


N 


GOVERN 


കേ 


ാർ 


രള സർക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 1 


ചൊവ്വ 


2018 ജൂൺ 5 
5th June 2018 
1193 ഇടവം 22 
22nd Idavam 1193 


നമ്പർ 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


1940 ജ്യേഷ്ഠം 15 
15th Jyaishta 1940 


PART III 
Dairy Development Department 


എറണാകുളം ജില്ലാ ക്ഷീര വികസന വകുപ്പ് സംഘം നിയമം വകുപ്പ് 66 പ്രകാരം എൻക്വയറി നടത്തുന്നതിന് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 

പരാമർശം ഒന്നിലെ 23 - 5 - 2016 - ലെ ഉത്തരവ് പ്രകാരം 
(ഹാജർ : ജോസ് ജേക്കബ്, ഡെപ്യൂട്ടി ഡയറക്ടർ) 

കോത മം ഗലം ക്ഷീര വികസന ഓഫീസറെ ചുമ ത ല 

പ്പെടുത്തിയിട്ടുള്ള താ ണ്. കോത മംഗലം ക്ഷീര വികസന 
നമ്പർ സി -2 / 3743/ 2016. 

- 2018 ഏപ്രിൽ 24. 

ഓഫീസർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ സംഘത്തിന്റെ 
പരാമർശം: - ( 1) ഈ ആഫീസിലെ 23 - 5 - 2016 , 10 - 2 - 2017 

രജിസ്റ്ററുകളോ രേഖകളോകണ്ടെടുക്കാനായില്ലെന്നും നിലവിൽ 
എന്നീ തീയ തി ക ളിലെ ഇതേ നമ്പർ 

കോതമംഗലം മുനിസിപ്പാലിറ്റിയായി മാറിയിട്ടുണ്ടെന്നും ടി 
ഉത്തരവുകളും 3 -1- 2017 - ലെ ഇതേ നമ്പർ 

പദേശത്ത് നില വിൽ 6 ക്ഷീര സംഘങ്ങൾ പ്രവർത്തി 
കത്തും. 

ക്കുന്നുണ്ടെന്നും സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു 

സാധ്യ തയുമില്ലാ യെന്നും സമാ ഫീ ക രണ നട പടികൾ 
(2 ) കോത മം ഗലം ക്ഷീര വിക സന 

സ്വീകരിക്കാവുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് 
- ഓഫീസറുടെ സെക്ഷൻ 66 പ്രകാരമുള്ള 

( 1) മാനേ ജർ, ജില്ലാ സഹകരണ ബാങ്ക്, എറണാകുളം, 
അന്വേഷണ റിപ്പോർട്ട്. 

( 2 ) മാനേ ജിം ഗ് ഡ യ റ ക് ടർ, ERCMPU LTD ., 
(3) കോതമംഗലം ഡയറി ഫാം ഇൻസ്ട്രക്ടർ 

( 3 ) അസി. രജിസ്ട്രാർ, സർക്കിൾ സഹകരണ യൂണിയൻ, 
( ലിക്വിഡേറ്റർ) - ടെ 14 - 3 - 2018 - ലെ 57 / 16 

കോതമംഗലം എന്നിവർക്ക് കോതമംഗലം ക്ഷീര വ്യവസായ 
നമ്പർ കത്ത്. 

സഹകരണ സംഘം സമാപീകരിക്കുന്നതിൽ എന്തെങ്കിലും 

ആക്ഷേപം ബോധിപ്പി ക്കാ നു ണ്ട ങ്കിൽ ആ യത് ഏഴ് 
ഉത്തരവ് 

ദിവ സ ത്തി നകം അറി യി ക്കേ ണ്ട താ ണന്ന് ഒന്നാം 
കോത മം ഗലം ബ്ലോക്കിലെ കോത മം ഗലം ക്ഷീര 

പരാ മർശ ത്തിലെ 3 - 1 - 2017 - ലെ കത്ത്മുഖേന അറിയിപ്പ് 
വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 24 ( ഡി ) 

നൽകി യിട്ടു ള്ളതും ആയ തിന് യാതൊരു മറു പടി യും 
കോതമംഗലം താലൂക്കിലെ കോതമംഗലം ഗ്രാമപഞ്ചായത്തിൽ 

ലഭിച്ചിട്ടില്ലാത്തതുമാണ്. 
23 - 12 - 1977 - ൽ രജി സ്റ്റർ ചെയ്ത് 20 - 3 - 1978 മുതൽ 

ഈ സംഘത്തെ സംബന്ധിച്ച് യാതൊരു രേഖകളും 
പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിലവിൽ സംഘം ലഭ്യമല്ലാത്ത സാഹ ചര്യ ത്തിലും സംഘത്തിന് നില വിൽ 
വളരെ വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംഘത്തിന്റെ - യാതൊരു ആസ്തിയും ഇല്ലാത്ത തി നാലും സംഘം 
നിലവിലെ സ്ഥിതി സംബന്ധിച്ച് 1969 - ലെ കേരള സഹകരണ സമാപ്തീകരിക്കുന്നതിനായി 1969 - ലെ കേരള സഹകരണ 
Gaz . No. 23 /2018 /DTP /(Dairy Development). 

- 311 


8th MAY 2018 ] 


DAIRY DEVELOPMENT DEPARTMENT 


56 


ഉത്തരവ് 


സംഘം നിയമം വകുപ്പ് 72 ( 1) പ്രകാരം ലിക്വിഡേറ്ററായി 
കോത മം ഗലം ഡയറി ഫാം ഇൻ സ് ടക്ടറെ നിയ മിച്ച് 
10 - 2 - 2017 - ൽ ഉത്ത ര വാ യിട്ടു ണ്ട്. സംഘം തുടർന്ന് 
പ്രവർത്തിപ്പിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതിനാൽ 
ലിക്വിഡേറ്റർ സംഘം സമാപ്തീകരിക്കുന്നതിന് എന്തെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ബോധിപ്പിക്കുന്നതിന് രണ്ട് മാസത്തെ 
കാലയളവ് അനുവദിച്ച് ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് ഓഫീസ്, 
അ സി സ്റ്റന്റ് ഡയ റ ക് ടർ അഗികൾച്ച ർ ഓഫീസ്, 
കോതമംഗലം മുനിസിപ്പൽ ഓഫീസ്, ക്ഷീര വികസന യൂണിറ്റ് 
ഓഫീസ്, കോതമംഗലം എന്നിവിടങ്ങളിൽ 29 - 11- 2017 - ന് നോട്ടീസ് 
പതിച്ചിട്ടു ള്ളതും ആയ തി ന് നാളി തു വരെ യാതൊരു 
ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 

മേൽ സാഹചര്യത്തിൽ കോതമംഗലം ക്ഷീരവ്യവസായ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 24 ( ഡി ) തുടർന്ന് 
പ്രവർത്തിപ്പിക്കുന്നതിന് യാതൊരു സാധ്യതയും ഇല്ലായെന്നും 
സംഘം സമാ പ് തീ ക രി ക്കാവു ന്ന താ ണെന്നും ബോദ്ധ്യ 
പ്പെട്ടിരിക്കുന്നു. ആയതിനാൽ 1969- ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 71 (1) പ്രകാരം കോതമംഗലം ക്ഷീര വ്യവസായ 
സഹ ക ര ണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 24 ( ഡി ) 
സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു 


മലപ്പുറം ജില്ലയിലെ കാളികാവ് ബ്ലോക്കിൽ വർഷങ്ങളായി 
പ്രവർത്തനരഹി ത മായി കിടന്നിരുന്ന കേരള എ സ് റ്റേറ്റ് 
ക്ഷീര സംഘം ക്ലിപ്തം നമ്പർ എം. 189 ( ഡി ) ആപ്കോസ് 
പ്രവർത്തനക്ഷമമാക്കുവാൻ കഴിയുമോ എന്നറിയുന്നതിന് 
കാളികാവ് ക്ഷീര വികസന ഓഫീസറെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 66 പ്രകാരം പരി ശോ ധ ന 
നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു . മേൽ പരാമർശം 
(1) പ്രകാരം കാളികാവ് ക്ഷീര വികസന ഓഫീസർ സംഘം 
പ്രവർത്തനം സംബന്ധിച്ച് യാതൊരു രേഖയും ലഭ്യമല്ലാത്തതി 
നാൽ സംഘം പു ന രു ജ്ജീ വി പി ക്കാൻ യാതൊരു വിധ 
സാധ്യ തയും ഇല്ലെന്നും സംഘം രജി സ് ട്രേ ഷൻ റദ്ദ് 
ചെയ്യു ന്ന തിന് നട പടി സ്വീക രി ക്കാ വു ന്ന താ ണെന്നും 
ശുപാർശ സഹിതം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ടി സംഘം 
സമാപ്തീകരിക്കുന്നതിന് പരാമർശം (2) പ്രകാരം ഡയറക്ടറുടെ 
അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 


ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


സൂചന (3 ) ഉത്തരവ് പ്രകാരം മലപ്പുറം ജില്ലയിലെ 
കാളികാവ് ബ്ലോക്കിൽ വർഷങ്ങളായി പ്രവർത്തന രഹിതമായി 
കിടന്നിരുന്ന കേരള എസ്റ്റേറ്റ് ക്ഷീര സംഘം ക്ലിപ്തം നമ്പർ 
എം. 189 ( ഡി) ആപ്കോസ് പ്രവർത്തനം റദ്ദ് ചെയ്ത്ഉത്തരവ് 
പുറപ്പെടുവിക്കുകയുണ്ടായി. ടി ഉത്തരവിൽ രജിസ്ട്രേഷൻ 
നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് സൂചന ( 4) പ്രകാരം റദ്ദ് 
ചെയ്ത്ഉത്തരവായിട്ടുണ്ട്. 


മലപ്പുറം ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി 

- ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീ . റാഫി പോൾ, ഡെപ്യൂട്ടി ഡയറക്ടർ) 


നമ്പർ സി - 1988 / 2017 . 

2018 മേയ് 10. 
പരാമർശം: - ( 1) കാളികാവ് ക്ഷീര വികസന ഓഫീസറുടെ 

| 27 - 5 - 2017 - ലെ 101/ 17 - 18 നമ്പർ കത്ത് . 
( 2 ) ബഹു . ക്ഷീര വികസന വകുപ്പ് 

ഡയറക്ടറുടെ 21 - 8 - 2017 - ലെ സി3 / 13924 / 

2016 നമ്പർ കത്ത്. 
(3 ) ഇ ഓ ഫീ സില 24 - 4 - 2 018 - ല 

സി / 1988 / 2017 നമ്പർ ഉത്തരവ്. 
(4) ഇ ഓ ഫീ സിലെ 10 - 5 - 2018 - ലെ 

സി / 2054/ 2018 നമ്പർ ഉത്തരവ്. 


ഈ സാഹ ച ര്യ ത്തിൽ മേൽ സൂ ച ന ക ളു ടെ 
അടിസ്ഥാനത്തിൽ കേരള എസ്റ്റേറ്റ് ക്ഷീര സംഘം ക്ലിപ്തം 
നമ്പർ എം . 189 ( ഡി ) ആപ്കോസ് സമാപ്തീകരിച്ചുകൊണ്ടും 
1969- ലെ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, മലപ്പുറം. 


( ഒപ്പ്) 


ഡെപ്യൂട്ടി ഡയറക്ടർ. 


312 


